Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV ( N ) / 634 /2015-17 


: 


L 


GOVERN 


കരള 


ള സർക്കാ 


MENT OF 


ാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ജൂ ലൈ 11 

11th July 2017 
1192 മിഥുനം 27 
27th Mithunam 1192 


നമ്പർ 


Vol . VI 


No. 


Thiruvananthapuram, 

Tuesday 


1939 ആഷാഢം 20 
20th Ashadha 1939 


PART III 
Fisheries Department 


പരസ്യം 

ലൈസൻസ് ഉടമസ്ഥാവകാശം മാറ്റി നൽകുന്നതിന് അർഹനാ 

ണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 
നമ്പർ സി 5833 / 17 . 

2017 ജൂൺ 13. 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീ . പട മാട്ടുമ്മൽ 
- കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് മാടായി അംശം വെങ്ങര സുബന്റെ പേരിൽ മുട്ടം- പാലക്കോട് പുഴയിൽ നിലവിലുള്ള 
ദേശത്ത് വെള്ളച്ചാൽ താമസിക്കും പടമാട്ടുമ്മൽ സുബൻ -മൂന്ന്ഊന്നിവലകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി 
എന്ന യാളുടെ പേരിൽ മുട്ടം- പാലക്കോട് പുഴയിൽ മൂന്ന് ശ്രീ . ജോസഫ് സരസന് കൈമാറി നൽകുന്നതിന് തീരുമാനി 
ഊന്നിവലകൾ പ്രവർത്തിപ്പിക്കുന്നതിന് മത്സ്യവകുപ്പ് അനുമതി ച്ചിരിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ 
നൽകി യിട്ടു ള്ള താ ണ്. ശീ . പട മാട്ടു മ്മൽ സുബൻ - നിർദ്ദേശമോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം 
27 - 7 -2015 - ന് മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രസ്തുതമൂന്ന് -- ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസ ത്തി നകം 
ഊന്നിവലകളുടെ ലൈസൻസ് തന്റെ പേരിലേക്ക് 2010 - ലെ - പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 

കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും ആക്ട് പ്രകാരം തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
മാറ്റി അനുവദിക്കണമെന്ന് ശ്രീ . പടമാട്ടുമ്മൽ സുബ്രന്റെ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനി ഒരറിയിപ്പ് കൂടാതെ 
മകനും അനന്തരാവകാശിയുമായ ശ്രീ. ജോസഫ് സരസൻ - മേൽപ്പറഞ്ഞ മൂന്ന്ഊന്നിവലകളുടെ അനുമതി കണ്ണൂർ ജില്ല , 
ബന്ധപ്പെട്ട രേഖകൾസഹിതം ഈ ഓഫീസിൽ അപേക്ഷിക്കു കണ്ണൂർ താലൂക്ക് മാടായി അംശം വെങ്ങരദേശം വെള്ളച്ചാൽ 
കയും ആയതിന്മേൽ നടത്തിയ അന്വേഷണത്തിൽ മത്സ്യത്തൊ താമസിക്കും ശ്രീ . ജോസഫ് സരസൻ പേർക്ക് അനുവദിച്ചു . 
ഴിലാളിയായ ശ്രീ. ജോസഫ് സരസൻ മേൽപ്പറഞ്ഞ ഊന്നിവല കൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
Gaz. No. 28 /2017/DTP (Fisheries). 

291 


ന 


23rd SEPT. 2014] 


FISHERIES DEPARTMENT 


- ( 2 ) 


നമ്പർ സി -5833 / 17 ( 2). 


2017 ജൂ 


ൺ 13. 


നമ്പർ സി -5833 /17(1). 

2017 ജൂ ൺ 13 . 
കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് ആഴീക്കോട് നോർത്ത് 
അംശം ദേശത്ത് മാട്ടുവയൽ സരോജിനി എന്നവരുടെ പേരിൽ 
വള പട്ടണം - മാട്ടൂൽ പുഴയിൽ ഉള്ള നാല് ഊന്നിവലകൾ 
പ്രവർത്തിപ്പിക്കുന്നതിന് മത്സ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ള 
താണ്. ശ്രീമതി മാട്ടുമ്മൽ സരോജിനി 12 -4- 2016 - ന് മരണപ്പെട്ട 
സാഹ ച ര്യ ത്തിൽ (പസ്തുത നാല് ഊന്നിവ ല കളുടെ 

ലൈസൻസ് തന്റെ പേരിലേക്ക് 2010 - ലെ കേരള ഉൾനാടൻ 
ഫിഷറീസും അക്വാകൾച്ചറും ആക്ട് പ്രകാരം മാറ്റി അനുവദി 
ക്കണമെന്ന് ശ്രീമതി മാട്ടുമ്മൽ സരോജിനിയുടെ മകനും 
അനന്തരാവകാശിയുമായ ശ്രീ. എ . പി. ഉദയഭാനു ബന്ധപ്പെട്ട 
രേഖകൾസഹിതം ഈ ഓഫീസിൽ അപേക്ഷിക്കുകയും ആയതി 
ന്മേൽ നടത്തിയ അന്വേഷണത്തിൽ മത്സ്യത്തൊഴിലാളിയായ 
ശ്രീ . എ . പി . ഉദയഭാനു മേൽപ്പറഞ്ഞ ഊന്നിവല ലൈസൻസ് 
അവകാശം മാറ്റി നൽകുന്നതിന് അർഹനാണെന്ന് ബോധ്യപ്പെട്ടി 
ട്ടുണ്ട്. അംഗീകൃത ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയാണെന്ന് 
മനസ്സിലാക്കുന്നു . 


കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് ആഴീക്കോട് നോർത്ത് 
അംശം ദേശത്ത് ശ്രീ . പിലാക്കൽ ബാപ്പു എന്നവരുടെ പേരിൽ 
വള പട്ടണം- മാട്ടൂൽ പുഴയിൽ ഉള്ള മൂന്ന്ഊന്നിവലകൾ 
പ്രവർത്തിപ്പിക്കുന്നതിന് മത്സ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ള 
താണ്. ശ്രീ . പിലാക്കൽ ബാപ്പു 13- 1 - 2013 - ന് മരണപ്പെട്ട 
സാഹചര്യത്തിൽ പ്രസ്തുതമൂന്ന്ഊന്നിവലകളുടെ ലൈസൻസ് 
തന്റെ പേരിലേക്ക് 2010 - ലെ കേരള ഉൾനാടൻ ഫിഷറീസും 
അക്വാകൾച്ചറും ആക്ട് പ്രകാരം മാറ്റി അനുവദിക്കണമെന്ന് 
ശ്രീ . പിലാക്കൽ ബാപ്പുവിന്റെ ഭാര്യയും അനന്തരാവകാശിയുമായ 
ശ്രീമതി തയിക്കൂട്ടം പറമ്പിൽ നളിനി ബന്ധപ്പെട്ട രേഖകൾ 
സഹിതം ഈ ഓഫീസിൽ അപേക്ഷിക്കുകയും ആയതിന്മേൽ 
നടത്തിയ അന്വേഷണത്തിൽ മത്സ്യത്തൊഴിലാളിയായ ശ്രീമതി 

തെക്കൂട്ടം പറമ്പിൽ നളിനി ഊന്നിവല ലൈസൻസ് മാറ്റി 
നൽകുന്നതിന് അർഹയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീ. പിലാക്കൽ ബാപ്പു 
എന്നയാളുടെ പേരിൽ വളപട്ടണം-മാട്ടൂൽ പുഴയിൽ നിലവിലുള്ള 
മൂന്ന്ഊന്നിവലകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി 
ശ്രീമതി തയിക്കൂട്ടം പറമ്പിൽ നളിനിക്ക് കൈമാറി നൽകുന്ന 
തിന് തീരുമാനിച്ചി രി ക്കു ന്നു . ആയ തിന് ആർക്കെങ്കിലും 
ന്യായമായ ആക്ഷേപമോ നിർദ്ദേശമോ ഉള്ളപക്ഷം ആയത് ഈ 
പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു 
മാസത്തിനകം പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . 
നിശ്ചിത തീയതിക്കു ള്ളിൽ യാതൊരു വിധ ആക്ഷേ പ മോ 
നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനി ഒരറിയിപ്പ് 
കൂടാതെ മേൽപ്പറഞ്ഞ നാല്ഊന്നിവലകളുടെ അനുമതി 
കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് അഴീക്കോട് നോർത്ത് അംശം 
ദേശത്ത് താമസം ആയ ശ്രീ . അറക്ക പ്പള്ളത്ത് ഉദയഭാനു 
പേർക്ക് അനുവദിച്ചുകൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


- മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീമതി മാട്ടുവയൽ 
സരോജിനിയുടെ പേരിൽ വളപട്ടണം-മാട്ടൂൽ പുഴയിൽ നിലവി 
ലുള്ള നാല് ഊന്നിവ ല കൾ പ്രവർത്തിപ്പിക്കു ന്ന തിനുള്ള 
അനുമതി ശ്രീ . അറക്കപ്പള്ളത്ത് ഉദയഭാനുവിന് കൈമാറി 
നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും 
ന്യായമായ ആക്ഷേപമോ നിർദ്ദേശമോ ഉള്ളപക്ഷം ആയത് ഈ 
പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു 
മാസത്തിനകം പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . 
നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരു വിധ ആക്ഷേപമോ 
നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനി ഒരറിയിപ്പ് 
കൂടാതെ മേൽപ്പറഞ്ഞ നാല്ഊന്നിവലകളുടെ അനുമതി 
കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് അഴീക്കോട് നോർത്ത് അംശം 
ദേശത്ത് താമസം ആയ ശ്രീ . അറക്ക പ്പള്ളത്ത് ഉദയഭാനു 
പേർക്ക് അനുവദിച്ചുകൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 

( ഒപ്പ്) 
കണ്ണൂർ. 

- ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


292 


